O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4242 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-11859 / 2021 


18-01-2022 


പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനിൽകുമാർ , കെ.എൻ.പത്മനാഭപിളള മക 
ൻ , സൗഗന്ധികം , തോപ്പിൽ വീട് , കിഴക്കേ കടുങ്ങല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടുങ്ങല്ലൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഗീത.ബി , 
സൗഗന്ധികം , തോപ്പിൽ വീട് , കിഴക്കേ കടുങ്ങല്ലൂർ ബോധിപ്പിച്ച അപേക്ഷ കടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന് 
തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത.ബി 


ഭാര്യ 


52 


2 


| കാവേരി അനിൽ 


| മകൾ 


25 


3 


ശാന്തകുമാരി 


മാതാവ് 


76 


നമ്പർ : ബി3-11866 / 2021 


19-01-2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സേവ്യർ.ഒ . ജെ , ഔസോ മകൻ , ഓടത്തക്കൽ 
വീട് , തുണ്ടത്തുംകടവ് , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഗ്രേസി സേവ്യർ , ഓടത്തക്കൽ വീട് , 
തുണ്ടത്തുംകടവ് , വരാപ്പുഴ ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗ്രേസി സേവ്യർ 


ഭാര്യ 


65 


2 


മകൻ 


42 


ഷ് സേവ്യർ 
ബൈജു സേവ്യർ 


3 


മകൻ 


41 


4 


ഷനി 


മകൾ 


37 


നമ്പർ : ബി3-11498 / 2021 


20-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4243 


Revenue Department 


01th February 2022 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.എസ്.സുരേഷ് ബാബു , ശ്രീധരൻ മകൻ , 
കളത്തിൽ വീട് , പറവൂത്തറ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതന്റെ സഹോദരി ഗീത ഗോപി , ഗോപി ഭാര്യ , 
അരിവാൾക്കുടി വീട് , പറവൂർ ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-1985 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ.എസ്.ശശിലത 


സഹോദരി 


72 


2 


അംബികാവതി 


സഹോദരി 


67 


3 


രം 


സഹോദരി 


66 


4 


ഗീത ഗോപി 


സഹോദരി 


59 


5 


സഹോദരി 


57 


പ്രേമ.കെ.എസ് 
| പ്രമീള ശശി 


6 


സഹോദരി 


56 


| 16 | 


7 


പ്രീത 


സഹോദരി 


51 


നമ്പർ : ബി3-95072021 


20-01-2022 


കണയന്നൂർ താലൂക്കിൽ എളംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വസന്ത നായർ , എസ്.ഉണ്ണികൃഷ്ണൻ 
നായർ ഭാര്യ , സായ് കൃപ , എളംകുളം , കടവന്ത്ര , കണയന്നൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ മകൻ 
ഡോ . സുധീർ നായർ , സായ് കൃപ , പുത്തൻവേലിക്കര ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര , എളംകുളം വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി 
വസന്ത നായർ 26-12-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുധീർ നായർ 


മകൻ 


53 


2 


സതീഷ് നായർ 


മകൻ 


51 


നമ്പർ : ബി3-11499 / 2021 


20-01-2022 


അനന്തരാവകാശ 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാക്ഷി , ശ്രീധരൻ ഭാര്യ , കളത്തിൽ വീട് , 
പറവൂത്തറ , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതയുടെ മകൾ ഗീത ഗോപി , അരിവാൾക്കുടി വീട് , പറവൂത്തറ , പറവൂർ 
ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി പത്മാക്ഷി 10-11-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4244 


KERALA GAZETTE 


Part III 


താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ.എസ്.ശശിലത 


മകൾ 


72 


2 


അംബികാവതി 


മകൾ 


67 


3 


രണം 


| മകൾ 


66 


4 


ഗീത ഗോപി 


മകൾ 


59 


5 


മകൾ 


57 


പ്രേമ.കെ.എസ് 
| പ്രമീള ശശി 


6 


മകൾ 


56 


7 


പ്രീത 


മകൾ 


51 


നമ്പർ : ബി3-11861 / 2021 


19-01-2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രദീപ്.ടി . ജി , ഗൊരളിയൻ മകൻ 
തുണ്ടിപറമ്പിൽ വീട് , ദേവസ്വംപാടം , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ നിത്യ.എം.ബി , തുണ്ടിപറമ്പിൽ വീട് , 
ദേവസ്വംപാടം , വരാപ്പുഴ ബോധിപ്പിച്ച അപേക്ഷി 

വരാപ്പുഴ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


42 


2 


| നിത്യ.എം.ബി . 
| ശ്രീലക്ഷ്മി.ടി.പി 
ശ്രീരഞ്ജിനി.ടി.പി . 


മകൾ 


21 


3 


| മകൾ 


19 


നമ്പർ : ബി3-11862 / 2021 


19-01-2022 


അവകാശ 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെബാസ്റ്റ്യൻ.സി.എ , അന്തപ്പൻ.സി.എൽ 
മകൻ , ചെറിയകടവിൽ വീട് , എടമ്പാടം , വരാപ്പുഴ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ എം.എ. ബ്രിജിറ്റ് , 
ചെറിയകടവിൽ വീട് , എടമ്പാടം , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ 

വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2021 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4245 


Revenue Department 


01th February 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


65 


2 


| എം . എ.ബ്രിജിറ്റ് 
| ഷാജൻ ആന്റണി.സി.എസ് 
| ജോസഫ് ഷസൺ 


മകൻ 


40 


3 


മകൻ 


37 


4 


റോസി ഷിനി 


| മകൾ 


35 


നമ്പർ : ബി3-11864 / 2021 


19-01-2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.കെ.കുട്ടപ്പൻ മേപ്പാടത്ത് വീട് , മണ്ണംതുരുത്ത് 
വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ മകൻ ടി.കെ.പൊന്നപ്പൻ , മേപ്പാടത്ത് വീട് , മണ്ണംതുരുത്ത് , വരാപ്പുഴ 
ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-02-1992 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ടി.കെ.പൊന്നപ്പൻ 


| മകൻ 


76 


2 


| ടി.കെ.ശശിധരൻ 


മകൻ 


72 


3 


| മകൻ 


66 


4 


സ്റ്റാലിൻ.എം.കെ 
| രഞ്ജിത്ത്.എം.കെ 
വിദ്യാ ചന്ദ്രൻ 


മകൻ 


56 


5 


മകൾ 


77 


6 


ഗിരിജ 


| മകൾ 


66 


7 


ലെല 


മകൾ 


61 


നമ്പർ : ബി3-11863 / 2021 


19-01-2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐബിൻ ജോർജ്ജ് , വർഗ്ഗീസ്.എം.ജെ മകൻ 
മുല്ലശ്ശേരി വീട് , മണ്ണംതുരുത്ത് , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ പിതാവ് വർഗ്ഗീസ്.എം.ജെ , മുല്ലശ്ശേരി വീട് , 
മണ്ണംതുരുത്ത് , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ വരാപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 
| പിതാവ് 


1 


| വർഗ്ഗീസ് എം.ജെ 


66 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4246 


KERALA GAZETTE 


Part III 


നമ്പർ : ബി3-8934 / 2021 


19-01-2022 


അ 


6 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.ആർ.ശശി രാഘവൻ മകൻ , തൈപറമ്പില് 

വീട് , മടപ്ലാതുരുത്ത് , മൂത്തകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ ഭാര്യ യമുന , തൈപറമ്പിൽ വീട് , മടപ്ലാതുരുത്ത് , 
മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2018 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


യമുന് 


ഭാര്യ 


52 


2 


| ദേവിക.എസ് 


മകൾ 


28 


നമ്പർ : ബി3-11971 / 2021 


19-01-2022 


പറവൂർ താലൂക്കിൽ ഏഴിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.മാലതി , ആർ.ശിവശങ്കരൻ നായർ ഭാര്യ , 
ജ്യോതിസ് വീട് , എഴിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 

ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏഴിക്കര വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് കുമാർ എസ് , ജ്യോതിസ് വീട് , 
എഴിക്കര ബോധിപ്പിച്ച അപേക്ഷ ഏഴിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ടി . മാലതി 22-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ആർ.ശിവശങ്കരൻ നായർ 


ഭർത്താവ് 


83 


2 


| എസ് . അനിത 


മകൾ 


47 


3 


എസ് . സീമ 


| മകൾ 


45 


4 


| എസ്.സന്തോഷ് കുമാർ 


മകൻ 


40 


നമ്പർ : ബി3-84722021 


19-01-2022 


അ 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണി ഗംഗാധരൻ , ഗംഗാധരൻ ഭാര്യ , 
തൈവേലിക്കകം വീട് , മണ്ണംതുരുത്ത് , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതയുടെ മകൻ അവനീഷ്.ടി . ജി , തൈവേലിക്കകം വീട് , 
മണ്ണംതുരുത്ത് , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ വരാപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി മണി ഗംഗാധരൻ 27-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4247 


Revenue Department 


01th February 2022 


സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അവനീഷ്.ടി.ജി 


മകൻ 


47 


2 


അനിഷ 


മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4248 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-40132021 


21-01-2022 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അറയ്ക്കൽ വീട്ടിൽ പത്രോസ് മകൻ എ.പി. 
ചാക്കോ പറവൂത്തറ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ 

പറവൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ കുഞ്ഞമ്മ ചാക്കോ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കുഞ്ഞമ്മ ചാക്കോ 


ഭാര്യ 


74 


2 


മകൾ 


53 


മിനി ഫിലിപ്പ് 
| ഐവി എ.സി. 


3 


മകൻ 


51 


4 


ജിനി രാജൻ 


മകൾ 


49 


5 


പത്രോസ് എ.സി 


മകൻ 


47 


നമ്പർ : ബി3-10399 / 2021 


21-01-2022 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലില്ലി സെബാസ്റ്റ്യൻ ഞാറുക്കാട്ടിൽ 
വീട് , മനക്കോടം , ചേന്ദമംഗലം എന്നയാളുടെ അവകാശികൾക്ക് 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സെബാസ്റ്റ്യൻ എൻ.ഒ , 
ഞാറുക്കാട്ടിൽ മനക്കോടം ചേന്ദമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-09-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


69 


സെബാസ്റ്റ്യൻ എൻ.ഒ 
സിന്ധ 


2 


മകൾ 


42 


3 


സിജൊ 


| മകൻ 


39 


നമ്പർ : ബി3-11108 / 2021 


05-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4249 


Revenue Department 


01th February 2022 


അ 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ റഹ് മാൻ , S / o കുഞ്ഞുമുഹമ്മദ് 
കൊല്ലിയിൽ വീട് , പറവുത്തറ , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതന്റെ മകൻ ഹാരിസ് റഹ് മാൻ.കെ.എ , കൊല്ലിയിൽ വീട് , 
പറവൂത്തറ , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-12-2017 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആരിഫ 


ഭാര്യ 


58 


2 


ഹാരിസ് റഹ് മാൻ.കെ.എ 


| മകൻ 


38 


3 


സഈദ.കെ.എ 


മകൾ 


34 


നമ്പർ : ബി3-11655 / 2021 


10-01-2022 


അനന്തരാവകാശ 


പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗിരിജ , W / o ഗോപി , മേച്ചേരി വീട് , ഒളനാട് 
, ആലങ്ങാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ആലങ്ങാട് വില്ലേജിൽ പരേതയുടെ മകൻ അനീഷ് ഗോപി , മേച്ചേരി വീട് , ഒളനാട് , ആലങ്ങാട് 
ബോധിപ്പിച്ച അപേക്ഷ ആലങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ഗിരിജ 05-03-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനീഷ് ഗോപി 


| മകൻ 


24 


നമ്പർ : ബി3-6841 / 2021 


05-01-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മുക്കുട്ടി , ബാലകൃഷ്ണൻ ഭാര്യ , 
ചാന്തുവിൻകാട് വീട് , തത്തപ്പിളളി , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതയുടെ മകൻ ബാബു , ചാന്തുവിൻകാട് വീട് , തത്തപ്പിളളി , 
കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി അമ്മുക്കുട്ടി 27-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4250 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബാബു 


മകൻ 


56 


2 


ഷല 


മകൾ 


57 


3 


വനജ 


മകൾ 


| | 


59 


4 


സുഗതൻ 


മകൻ 


67 


5 


വേണുഗോപാൽ 


മകൻ 


69 


6 


പൗത്രി 


14 


7 


നമിത ( മരണപ്പെട്ട മകൻ കാർത്തികേയൻ - ന്റെ മകൾ 
രേവതി ( മരണപ്പെട്ട മകൻ രവീന്ദ്രൻ.സി.ബി യുടെ മകൾ 
വിഷ് ( മരണപ്പെട്ട മകൻ രവീന്ദ്രൻ .സി.ബി യുടെ മകൻ 


| പൗത്രി 


27 


8 


പൗത്രൻ 


23 


നമ്പർ : ബി3-7557 / 2021 


22-01-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മറിയുമ്മ , ജാഫർ ഭാര്യ , പറക്കോട്ട് , മനാർ 
വീട് , കിഴക്കേപ്രം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവളളി വില്ലേജിൽ പരേതയുടെ മകൻ മുഹമ്മദ് ഷെഫീക്ക് , പറക്കോട്ട് , മനാർ 
വീട് , കിഴക്കേപ്രം , കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവളളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി മറിയുമ്മ 02-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


49 


| മുഹമ്മദ് ഷഫീക്ക് 
അമ്പിളി ജാഫർ 


2 


| മകൾ 


48 


3 


| അനിത ജാഫർ 


മകൾ 


46 


നമ്പർ : ബി3-60722021 


20-01-2022 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാസിം . സി.വി , വേലായുധൻ മകൻ , 
ചന്ദ്രശ്ശേരിൽ വീട് , വലിയപല്ലംതുരുത്ത് , ചേന്ദമംഗലം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതന്റെ മകൻ ബിജു കാസിം , 
ചന്ദ്രശ്ശേരിൽ വീട് , വലിയപല്ലംതുരുത്ത് , ചേന്ദമംഗലം ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-10-2010 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബിജു കാസിം 


| മകൻ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4251 


Revenue Department 


01th February 2022 


നമ്പർ : ബി3-9543 / 2021 


12-01-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവളളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബൂബക്കർ.കെ . എം , കെ.സി. മൊയ്തു 
മകൻ , കൂലോത്ത് വീട് , കിഴക്കേപ്രം , കോട്ടുവള്ളി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവളളി വില്ലേജിൽ പരേതന്റെ മകൻ 
ഷംസുദ്ദീൻ . കെ.എം , കൂലോത്ത് വീട് , കിഴക്കേപ്രം , കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവളളി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-12-2010 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സഫിയ 


ഭാര്യ 


55 


2 


തസ് നിൻ.കെ.എ 


മകൾ 


34 


3 


സജ് ന 


| മകൾ 


33 


4 


സയ് വ 


മകൾ 


29 


5 


നൂറ 


മകൾ 


27 


6 


സഹോദരൻ 


71 


7 


അബ്ദുൾ സലിം . കെ.എം 
ഷംസുദ്ദീൻ.കെ.എം 
അബ്ദുൾ ജലീൽ . കെ.എം 


സഹോദരൻ 


70 


8 


സഹോദരൻ 


67 


9 


സുലേഖ.കെ.എം 


63 


സഹോദരി 
സഹോദരി 


10 


സുഹറ.കെ.എം 


60 


നമ്പർ : ബി3-11654 / 2021 


10-01-2022 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.കെ. ജോയ് , കണ്ണപ്പൻ മകൻ , കാട്ടുങ്ങൽ 
വീട് , കരിമ്പാടം , ചേന്ദമംഗലം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതന്റെ ഭാര്യ ഗിരിജ.പി.വി , കാട്ടുങ്ങൽ വീട് , കരിമ്പാടം , 
ചേന്ദമംഗലം ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-07-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗിരിജ.പി.വി 


ഭാര്യ 


62 


2 


മകൾ 


36 


| ലക്ഷ്മി.ജെ 
| രശ്മി.ജെ 


3 


മകൾ 


34 


നമ്പർ : ബി3-88852021 


19-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4252 


KERALA GAZETTE 


Part III 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലകൃഷ്ണൻ.എം.സി , ചന്തു മകൻ , 
മടപ്പിളളിക്കാരൻ പറമ്പിൽ വീട് , ദേവസ്വംപാടം , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ സരസ്വതി 
ബാലകൃഷ്ണൻ , മടപ്പിളളിക്കാരൻ പറമ്പിൽ വീട് , ദേവസ്വംപാടം , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ 

വരാപ്പുഴ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


74 


2 


സരസ്വതി ബാലകൃഷ്ണൻ 
ബാലചന്ദ്രൻ.എം.ബി 
ബെൻസി.എം.ബി 


മകൻ 


55 


3 


മകൻ 


53 


4 . 


ബിന്ദു ചന്ദ്രബോസ് 


മകൾ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4253 


Revenue Department 


01th February 2022 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-152022 


27-01-2022 


പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ കോട്ടപ്പുറം കരയിൽ വീപ്പാട്ട് വീട്ടിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാപ്പ 
മകൻ വി പി നീലകണ്ഠൻ എന്നയാളുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി പരേതൻറെ മകൻ ജയകൃഷ്ണൻ 
ബോധിപ്പിച്ച അപേക്ഷ ആലങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2014 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


26 


ജയകൃഷ്ണൻ വി എൻ 
ജാനകി നീലകണ്ഠൻ 


2 


ഭാര്യ 


72 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04:52 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


